Kerala Gazette No. 52 dated 29th December 1977. 
PART II 


കേരള നിയമസഭാ സെക്രട്ടറിയാ 

വിജ്ഞാപനം 


നമ്പർ 7073/എൽ, എ . 4|lg77 . 

തിരുവനന്തപുരം, 

1977 ആഗസ്ററ് 3 . 
കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബ 
ന്ധിച്ച ച ട ങ്ങ ളി ലെ 69 -ാം ച ട്ട ( പ ക മ രം കേരള പഞ്ചായത്ത് 
( ഗോ ) ബിൽ 1977. ഉ 8 ° gദശകാരണങ്ങളുടെ വിവരണത്താടും ധനകാര്യ 
മെമ്മോറാണ്ടത്താടും കുടി പ്രസിദ്ധപ്പെടുത്തുന്നു . 

ഡാ , ആർ. (പസന്നൻ, 
നിയമസഭാ സെക്രട്ടറി, 


താ 


കേരള പഞ്ചായത്ത്( ഭേദഗതി) ബിൽ 1977 . 
1960- ലെ കേരള പഞ്ചായത്ത് ആക്ററ് വീണ്ടും രോഗതി ചെയ്യുന്നതി 
നുളള ഒരു ബിൽ , 

പീഠിക , -1960- ലെ കേരള പഞ്ചായത്ത് ആക്ററ്, ഇതിനുശേഷം 
കാണുന്ന ആവശ്യങ്ങൾകായി, വീണ്ടും ലേദഗതി ചെയ്യുന്നത് യുക്ത 
മായിരിക്കയാൽ 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ ഇരുപത്തിയെട്ടാം സംവൽസരത്തിൽ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1. ചുരുക്കപ്പേര് - ഈ ആക്ററിന് കേരള പഞ്ചായത്ത് ( o ദഗതി) 
ആക്ററ്, 1977 എന്ന പേർ പറയാം. 

2. 66 എ വകുപ്പിൻറ ഭേദഗതി. 1960- ലെ 9 ക ര പ യാ യ അത്ത 
ആക്ററീൻ (1960- ലെ 32, 66 എ വകുപ്പിൽ, 

( എ ) (1)-ാം ഉപവകുപ്പിന്, താഴെപ്പറയുന്നപരിമിതി വ്യവസ്ഥ 
ചേർക്കേണ്ടതാണ്, 

അതായത് : 
“എന്നാൽ അങ്ങനെയുളള യാതൊരു സെസ്സുംആദ്യമേ അധിനിയമം 
ചെയ്ത പ്രകാരമുളള ഈ വകുപ്പിൻ കീഴിൽ ഏതു കാലയളവ സംബന ധി 
ച്ചാ ണാ ലാൻ- സെസ്സ് ചുമത്തിയിരുന്നത് അങ്ങനെയുളള ഏതെങ്കിലും 
കാലയളവിൽ ചുമത്താൻ പാടുളളതല്ല ; " 

( ബി) (I എ ) ഉ വകുപ്പ് വിട്ടുകളയേണ്ടതാകുന്നു . 
G, 1755 


2 


ശതമാനം 


ഉ9° ദേശകാരണങ്ങളുടെ വിവരണം. 
1960- ലെ കേരള പഞ്ചായത്ത്ആക്ററിൻ (1960- ലെ 32) 66 എ വകുപ്പി 
ലുളള (1) 9ം ഉപവകുപ്പ്പഞ്ചായത്തു (പദേശത്തുളള ഏതൊരു ഭൂമിയിൽ 
മേലും, സർക്കാരിന്, പൊതുതാൽപ്പര്യാർത ഥ , ഗസററിൽ വിജ്ഞാപനം 
വഴി ഒഴിവാക്കാവുന്ന ഏതെങ്കിലും ഭൂമിയോ അഥവാ ചുമ യുടെ ഭാഗമോ, 
അല്ലാ ത്തത്, ഭൂമിയുടെമൂലധനമൂല്യത്തിന്റെ പതിനാറിലൊന്ന് 
എന്ന നിരക്കിൽ വർഷംതോറും ലാൻസെസ് ചുമ 9 ാൻ പഞ്ചായത്തുകളെ 
അധികാരപ്പെടുത്തുന്നു . ആ വകുപ്പിന്റെ (I എ ) ഉപവകുപ്പിൻ കീഴിൽ, (I) - . 
ഉപവകുപ്പിൻ കീഴിൽചുമത്താവുന്ന സെസ്സ്പഞ്ചായത്തിൻറെ ഹിതാഹിതം 
അനുസരിച്ച് 1973ഏപ്രിൽ ഒന്നാം ദിവസംമുത ലാ അഥവാ 1974 ഏപ്രിൽ 
ഒന്നാംദിവസം മു തലോ പ്രാബല്യത്താടുകൂടിചുമത്താവുന്നതാണ്. ലാൻറ് 
സെസ്സ് ഏതെങ്കിലും വർഷത്തിലെ ഏപ്രിൽ ഒന്നാം ദിവസം മ്യതൽചുമ 
ത്തുന്നതിന് പഞ്ചായത്തുകളെ അധികാരപ്പെടുത്തണ്ടത് ആവശ്യമാണ്.ന 
കരുതപ്പെട്ടു . 

2. ഈ ബിൽ 1960- ലെ കേരള പഞ്ചായത്ത് ആക്റ് മേൽപ്പറ ഞ്ഞ 
ആവശ്യത്തിനായി ദേഗതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു . 

ധനകാര്യ മെമ്മോറാണ്ടം 
ഈ ബിൽ നിയമമാക്കുകയും നടപ്പിൽ കൊണ്ടുവരുകയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നുംയാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല . 

കെ . അവുക്കാദർകുട്ടി ന 


( ശരീഅർജലരേ) 


ക , മാസ്ക്കരൻ നായർ, 
ഹെഡ്(ടാൻസ്ലേറാർ. 


Kerala Gazette No. 52 dated 27th December 1977 . 
PART III 

NOTIFICATIONS 
No.47573/77 /CS. 


27th November 1977 . 


In exercise of the powers conferred by sub-clause (6 ) of clause 45 of the 
Kerala Rationing Order, 1966 the Commissioner of Civil Supplies hereby 
makes the following amentments to the forms of Agreement and 
Supplemental Agreement prescribed under Notification No. 319/01/73-17 
Fd , dated the 17th December , 1973, - and published in Kerala Gazette 
No.6 dated the 5th February , 1974 , namely : 

AMENDMENTS 
1. In the Agreement, in para (8) of the schedule, in the second 
sentenre, after the words or any irregularity" thewords or anymisappro 
priation of rationed articles by falsification of accounts" shall be inserted . 

2. In the Supplemental Agreement, after clause 5 the following new 
clause shall be inserted namely : 

" 5A . Whenever misappropriation of any quantity of rationed article 
is detected at the time of inspection or during subsequent verification of 
accounts of the Bounden , the Bounden is liable to pay to Government the 
cost of any quantity of rationed articles so misappropriated by falsification 
of accounts " . 

II 
In exercise of the powers conferred by sub-clause (6 ) of claus, 51 of 
of the Kerala Rationing Order, 1966, the Commissioner of Civil Supplies 
hereby makes the following amendments to the form of Agreement and 
Supplemental Agreement prescribed as per Notification No. 319 /01/73-2/Fd . 
dated the 17th December, 1973 and published in the Kerala Gazette, No. 6 
dated the 5th February, 1974,namely: 

AMENDMENTS 
1 In the Agreement, in para 6 of the schedule, in the second sentence 
after the words any shortage or excess in the quantity of foodstuffs" , the 
the words or any misappropriation of rationed articles by falsification of 
accounts " shall be inserted . 

2 : In the Supplemental Agreement, after clause 5 the following new 
clause shall be inserted , namely: 

" 5A . Whenever misappropriation of any quantity of rationed article 
is detected at the time of inspection or during subsequent verification of the 
accounts of the Bounden the Bounden is liable to pay to government the 
cost ofany quantity of rationed articles so misappropriated by falsification 
of accounts" . 

P.M. ABRAHAM 
Trivandrum . 

Commissioner of Civil Supplies . 
G. 506 /S . 


Faplanatory Note 
( This does not form part of the notification , but is intended to indicate 
its general purport) 

In notification No.9230/B2/73/Food dated 13-12-1973 clauses 45 and 51 
of the Kerala Rationing Order were amended empowering the Department 
to realise also the cost of stocks misappropriated by ration dealers by falsi 
fication of accounts. Accordingly a corresponding modification has to be 
made to the forms of agreement to be executed by the present dealers. The 
notifications No. I and II are intended to achieve the above object. 


1 


